Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


- 
കേശ 
GOVERNM 


ക 


രള സർക്ക 
NMENT OF 


ർക്കാർ 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 നവംബർ 12 
12th November 2019 

1195 തുലാം 26 
26th Thulam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 കാർത്തികം 21 
21st Karthika 1941 


PART III 


Commissionerate of Land Revenue 


10108 


KERALA GAZETTE 


[ PART III 


Chirayinkeezhu Taluk 

പരസ്യം 

(1) 
നമ്പർ ബി4- 22797/ 2019 ( എ ). 

2019 ഒക്ടോബർ 25 . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അ വ കാ ശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ടതാണ്. സമയപരിധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ഉള്ള 
പരാതികൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
ചിറയിൻകീഴ്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


ചിറ യിൻകീഴ് താലൂ ക്കിൽ ആറ്റിങ്ങൽ വില്ലേ ജിൽ 
ഉത്രാടം വി. ആർ. എ . 19 വീട്ടിൽ ദിലീപ്, ആർ. 15 -9- 2019 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള പെൻഷൻ 
സം ബ ന്ധ മായ ആ വ ശ്യ ങ്ങൾക്കും മറ്റാ വ ശ്യ ങ്ങ ൾ ക്കും 
ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ സോണിയ , എസ്. 
സമർപ്പിച്ച് അപേക്ഷ യിന്മേൽ ആറ്റിങ്ങൽ- അ വ ന വ ഞ്ചേരി 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരു ത്തിയ റിക്കാർ ഡു കളും മര ണ സർട്ടി ഫിക്കറ്റും 
പരി ശോ ധിച്ച തിൽ ദിലീപ്, ആർ. 15 - 9 - 2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


Varkala Taluk 


പരസ്യം 
നമ്പർ ബി2- 12245 / 2019 . 

2019 ഒക്ടോബർ 16 . 
- വർക്കല താലൂക്കിൽ ഇട വ വില്ലേ ജിൽ 
കാപ്പിൽ പി. ഒ., അഷ്റഫ് മൻസിലിൽ ബി. സൈനബാബീവി 
24 - 12 - 2018 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
അവകാശ സർട്ടിഫിക്കറ്റ് അവകാശങ്ങൾക്ക് ഹാജരാക്കുന്നതിനും 
മറ്റാ വ ശ്യ ങ്ങ ൾ ക്കും വേണ്ടി നൽക ണ മെന്ന് കാണിച്ച് 
പരേത യുടെ മകൻ അ ൻ വാ റു ദ്ദീൻ സമർപ്പിച്ച് 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ബി . സൈനബാ ബീവി 
24 - 12 - 2018 -ാം തീയതി മരണപ്പെട്ടുവെന്നുംപരേതയ്ക്ക് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


അഷറഫ് 


മകൻ 


മകൾ 


- കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
കൗസല്യ 

മാതാവ് 
സോണിയ , എസ്. 

ഭാര്യ 
- 3 ആതിര, ഡി . 

മകൾ 
- രാഹുൽ, ഡി. 

മകൻ 
- (പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ അ വ കാ ശ സാക്ഷ്യപത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പി 
ക്കേണ്ടതാണ്. സമയപരിധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ഉള്ള 
പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ ബി4 - 20481/ 2019. 

2019 സെപ്റ്റംബർ 16. 
- ചിറയിൻകീഴ് താലൂക്കിൽ കട യാ വൂർ വില്ലേജിൽ 
മാമ്പള ഴികം വീട്ടിൽ രാജ മ്മ , കെ . 30 - 6 - 2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നുംപരേതയുടെ പേരിൽ ബാങ്കിലും പെൻഷൻ 
ആനുകൂല്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനു 
വേണ്ടി ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതയുടെ മകൻ ജിജു , ആർ. സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ കടയ്ക്കാവൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരു ത്തിയ റിക്കാർഡു കളും 
മര ണ സർട്ടിഫിക്കറ്റും പരി ശോ ധിച്ച തിൽ രാജ മ്മ , കെ . 
30 - 6 - 2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ 
പറയുന്ന അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഷീജ , ആർ. 

മകൾ 
- 2 ജിജു , ആർ. 

മകൻ 
രാഖി, ആർ. 

മകൾ 
(പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല .) 


മകൻ 


ജലാലുദ്ദീൻ 
ബീവി അസൂറ 
ഫസിലുദ്ദീൻ 
അൻവാറുദ്ദീൻ 
വഹീദുദ്ദീൻ 
ഷാജിറ 
നദീറ, എസ്. 


മകൾ 


(പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും മരണപ്പെട്ടു .) 


- ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 8 വരെ കക്ഷികൾ 
പേരിൽ അ വ കാ ശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി. 
രേഖാമൂലം ബോധിപ്പി ക്കേ ണ്ട താ ണ് . അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( ഒപ്പ്) 


താലൂക്കാഫീസ്, 
വർക്കല. 


തഹശീൽദാർ. 


38 


